Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th December 2011 
2011 ഡിസംബർ 6 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


48 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


15th Agrahayana 1933 
1933 അഗ്രഹായനം 15 


PAR 
Animal Husban 


सत्यमेव जयते 


GOVERNN 


. 
കര 


ലേല പരസ്യം 


രള സർക്ക 
VMENT OF 


ക്കാർ 


KERALA 


നമ്പർ സി . -488 / 2011. 


2011 നവംബർ 2 . 


-- 1 കാപ്പി 

ഇലവ് 

കമുക് 
10 ശീമപ്ലാവ് 

പുളി 


1- 1 - 2012 മുതൽ 
31 - 12 - 2012 വരെ 


- 


ചെറ്റച്ചൽ, ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റിലെ താഴെ 
പറയുന്ന ഫല വ്യ ക്ഷ ങ്ങ ളിൽ 2012 -ാം ആണ്ടി ലേ ക്കുള്ള 
മേലാദായം 14 - 12 - 2011 -ാം തീയതി പകൽ 11.30 മണിക്ക് ഈ 
ആഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് നൽകുന്നതാണ്. 
നിശ്ചിത സംഖ്യ നിരതദ്രവ്യമടച്ച് ലേലത്തിൽ പങ്കെടുക്കാവുന്ന 
താണ്. 


200 


200 


- 12 


നാരകം 


ഇനം 


-- എണ്ണം/ 


കാലയളവ് നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 
(1) 


മൂട് 


(2) 


( 3) 


(4 ) 


(5 ) 


1 കുരുമുളക് 


1150 


1,000 


1- 1 -2012 മുതൽ 
31 -3 - 2012 വരെ 


- 2 തെങ്ങ് 


- 141 


1, 000 


1- 1- 2012 മുതൽ 
31- 12 - 2012 വരെ 


- ലേലത്തിൽ പങ്കെടുക്കുന്നതിനുവേണ്ടി സീൽ ചെയ്ത 
ക്വട്ടേ ഷ നു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ക്വട്ടേ ഷ നു കൾ 
ലേലദിവസം രാവിലെ 10 .30 മണിവരെ ആഫീസിൽ സ്വീകരി 
ക്കു ന്നതും ലേലത്തിനുശേഷം തുറക്കുന്ന തു മാ യി രിക്കും. 
ലേലത്തിലോ ക്വട്ടേഷനിലോ ഏറ്റവും കൂടുതൽ തുക രേഖപ്പെ 
ടുത്തിയ ആളിന്റെ പേരിൽ ലേലത്തുക ന്യായമാണെങ്കിൽ ജില്ലാ 
പഞ്ചായത്തിന്റെ അംഗീകാരത്തിന് വിധേയമായി ലേലം ഉറപ്പി 
ക്കുന്നതും, ടിയാൻ അപ്പോൾ തന്നെ ലേലത്തുകയുടെമൂന്നിൽ 
ഒരു ഭാഗം ( 1 / 3 ) അടയക്കേ ണ്ട തും ബാക്കി തുക ജില്ലാ 
പഞ്ചായത്തിന്റെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് അറിയിപ്പുകിട്ടി 
മൂന്ന് ( 3) ദിവസത്തിനകം ഈ ആഫീസിൽ അടയ്ക്കേണ്ട 
തുമാ ണ് . ക്വട്ടേ ഷൻ ഉൾ ക്കൊ ള്ളുന്ന കവറിന് പുറത്ത് 
“ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റ്, ചെറ്റച്ചൽ ഫലവൃക്ഷ 
ങ്ങൾക്കുള്ള ക്വട്ടേഷൻ 2012 എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 


1185 


പ്ലാവ് 
-- സപ്പോട്ട 

മാവ് 
6 കശുമാവ് 


1- 1- 2012 മുതൽ 
31 - 12 - 2012 വരെ - 500 


21 


150 


4th JAN . 2011] 


EDUCATION DEPARTMENT 


ക്വട്ടേഷനുകൾ ഉൾക്കൊള്ളുന്ന കവറുകൾ “അസിസ്റ്റന്റ് - തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മറ്റൊരു മുന്നറിയിപ്പുമില്ലാതെ 
ഡയറക്ടർ, ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റ്, ചെറ്റച്ചൽ പി. ഒ." മേൽ നടപടികൾക്ക് വിധേയമായി ലേലം നടത്തുന്നതാണ്. 
എന്ന വിലാസത്തിൽ അ യ യ് ക്കേ ണ്ട താ ണ് . താമ സിച്ച് 

ലേലത്തുക തൃപ്തികരമല്ലെങ്കിൽ ലേലം മാറ്റിവയ്ക്കുന്ന 
കിട്ടു ന്ന തോ നിര ത ദ വ്യ മ ട യ് ക്കാ ത്തതോ അ പൂ ർ ണ്ണ 

തിനുള്ള പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് ഡയറക്ടറിൽ 
മായതോ ആയ ക്വട്ടേഷനുകൾ യാതൊരു കാരണവശാലും 

നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി 
സ്വീകരിക്കുന്നതല്ല. 

ദിവസങ്ങളിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 
സർക്കാരിന്റെ എല്ലാ ലേല നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. ലേലദിവസം ഏതെങ്കിലും ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റ്, 
കാര ണ വശാൽ സർക്കാർ അവധിയായി പ്രഖ്യാപിച്ചാൽ 

ചെറ്റച്ചൽ. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


- ( ഒപ്പ്) 


